Reg . No . രജി. നമ്പർ 


Government of 

Kerala 


GOVERN 


എം സം 
MENT OF 
न्यावं अपर 


OF KE 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


Vol. LIV 


THIRUVANANTHAPURAM , 


3rd February 2009 
2009 ഫെബ്രുവരി 3 
14th Magha 1930 


No. 


PART IV 
Private Advertisements and Miscellaneous 


Government Ayurveda College, Tripunithura 

TENDER / AUCTION NOTICE 

- [ 11/2008-09]. 
No. C2/3109/08. 

6th January 2009 , 
It is hereby notified for the information of the Public 
that a Teak Wood lying down in the College Campus 
( near Pharmacy Premises ) will be sold in Public Tender / 
Auction by the Principal or any officer authorized by him 
on 10 -2 - 2009 , 3 .30 p . m . at Government Ayurveda College 
Campus, Tripunithura . If the date of tender /auction noted 
above is declared as Public Holiday , the tender / auction 
will be conducted in the next working day at the same 
time and place . 

P. A . C. - Rs. 21,000 
| E . M . D . -- Rs. 210 
Cost of tender form - Rs . 169 (including Tax ). 

Sale Proceeds of tender form — From 10 - 1 - 2009 to 
10- 2- 2009, 1 p . m. 

Last date and time for receipt of tender form 
10 - 2 -2009 , 3 p . m . 

Date and time for opening of tenders — 10 -2 - 2009 , 
4 p . m . 

- തൃപ്പൂണിത്തുറ ഗവ. ആയുർവേദ കോളേജ് കോംപൗ 
ണ്ടിൽ ഫാർമസി പരിസരത്ത് മറിഞ്ഞുവീണുകിടക്കുന്ന സ്ഥിതി 
യിലുള്ള ഒരു തേക്കുമരം ലേലം ചെയ്തു വിൽക്കുന്നതിന് 
എറണാകുളം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ അനുവാ 
ദംനൽകിയതിനെ തുടർന്ന് ടി തേക്കുമരം മുറിച്ചു നീക്കുന്നതി 
നുള്ള അവകാശം 10 - 2 - 2009 പകൽ 3 .30 - ന് തൃപ്പൂണിത്തുറ 
ആയുർവേദ കോളേജിൽ വച്ച് പ്രിൻസിപ്പാളോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റു ഉദ്യോഗസ്ഥരോ പരസ്യമായി 
ദർഘാസ്/ ലേലം നടത്തുന്നതാണ്. ലേല തീയതി ഒരു പൊതു 


ഒഴിവായി പ്രഖ്യാപിക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും ടി ലേലം നടത്തുന്ന 
തായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ 10 - 1 - 2009 മുതൽ ലേല 
ദിവസം ഉച്ചക്ക് 1 മണിവരെ നിശ്ചിത വിലയും നികുതിയും 
അടച്ചാൽ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജ് ഓഫീസിൽ 
നിന്നും ലഭിക്കു ന്ന താ ണ് . ലേലത്തിൽ പങ്കെടു ക്കു ന്ന വർ 
നിരതദ്രവ്യം പണമായിതന്നെ അടയ്ക്കേണ്ടതാണ്. പൂരിപ്പി 
ച്ചതും മുദ്രവച്ചതുമായ ദർഘാസുകൾ നിശ്ചിത നിരതദ്രവ്യ 
ത്തോടൊപ്പം 10 - 2 - 2009 പകൽ 3 മണിവരെ ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതും അതേ ദിവസം പകൽ 4 മണിക്ക് നിരത 
ദ്രവ്യം 

അടച്ചവർ/ ദർഘാസുകൾ സമർപ്പിച്ചവരെ 
മാത്രം പങ്കെടുപ്പിച്ച് ഈ ഓഫീസിൽ വച്ച് പരസ്യമായി ലേലം 
ചെയ്യുന്നതും അതിനുശേഷം ടി ലേലത്തിൽ സന്നിഹിതരാകു 
ന്നവരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതുമായി 
രിക്കും. നിരതദ്രവ്യം പണമായി ദർഘാസിനോടൊപ്പം സമർപ്പി 
ക്കേണ്ടതാണ്. ലേലമോ ദർഘാസോ ഏതാണ് കൂടുതൽ ആ 
തുക വാഗ്ദാനം ചെയ്ത വ്യക്തിയുടെ പേരിൽ ലേലം/ 
ദർഘാസ് ഉറപ്പിക്കുന്നതുമാണ്. 

അടങ്കൽ തുക 21,000 രൂപ 
നിരതദ്രവ്യം 210 രൂപ 
ദർഘാസ് ഫോറത്തിന്റെ വില 169 രൂപ 


ല. 
മറിച്ച് 
മൂർ 


Office of the Principal, 
Govt. Ayurveda College , 
Tripunithura . 


( Sd.) 

Principal. 
(For and on behalf of the 

Governor of Kerala ) 


